© 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


COVERNMENT 


QA 


സ് ക 


OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ആഗസ്റ്റ് 17 
17th August 2021 

1197 ചിങ്ങം 1 
1st Chingam 1197 


നമ്പർ 


33 


Vol . X 


No. 


Thiruvananthapuram , , 

Tuesday 


1943 ശ്രാവണം 26 
26th Sravana 1943 


PART III 
Commissionerate of Land Revenue 


Gaz . No. 33 / 2021 / DTP ( Dairy Development ) . 


527 


17th AUG . 2021 ) 


COMMISSIONERATE OF LAND REVENUE 


6567 


MALAPPURAM DISTRICT 


( 3 ) 


Ernad Taluk 


റഫ് . ഇ2-695 / 2020 . 


2021 ജൂലൈ 29 . 


പരസ്യം 


( 1 ) 


റഫ് . ഇ1-3720 2021 . 


2021 ജൂലൈ 27 . 


മലപ്പുറം ജില്ലയിൽ ഏറ നാട് താലൂക്കിൽ മലപ്പുറം 
വില്ലേജിൽ ഡൗൺ ഹിൽ പി . ഒ . , പെരുവൻകുഴിയിൽ വീട്ടിൽ 
താമ സിച്ചി രുന്ന മൂസ്സ പരു വ ൻ കു ഴി യിൽ എന്ന യാൾ 
16-5- 2021 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ 
മകൻ നയീം പെരുവൻകുഴിയിൽ എന്നയാൾ ഈ ഓഫീസിൽ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്ന വരെ അനന്തരാവകാശികളായി റിപ്പോർട്ട് 
ചെയ്യപ്പെട്ടിരിക്കുന്നു . 


മലപ്പുറം ജില്ല യിൽ ഏറ നാട് താലൂക്കിൽ മലപ്പുറം 
വില്ലേജിൽ മുണ്ടുപറമ്പ് പി . ഒ . , റഹ്മത്ത് മൻസിൽ വീട്ടിൽ 
താമ സിച്ചിരുന്ന മുട്ടേ ങ്ങാ ടൻ അബൂ ബ ക്കർ എന്ന യാൾ 
22-8-2013 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ 
ഭാര്യ പി . എ . ജമീല എന്നവർ ഈ ഓഫീസിൽ സമർപ്പിച്ച് 
അപേക്ഷ യിൻ മേൽ അന്വേഷണം നട ത്തി യ തിൽ താഴെ 
പറ യു ന്ന വര അ ന ന്ത രാ വ കാ ശി കളാ യി റിപ്പോർട്ട് 
ചെയ്യപ്പെട്ടിരിക്കുന്നു . 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


ജമീല പണ്ടാറ അറക്കൽ 


ഭാര്യ 


81 


2 


ആയിഷ ബക്കർ 


മകൾ 


64 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


3 


റഷീദ് , എം . 


60 


ബന്ധം 


4 


മുഹമ്മദ് അഷറഫ് 


മകൻ 


59 


1 


ആസ്യ കിഴക്കേ പള്ളിക്കൽ 


ഭാര്യ 


72 


5 


നസീം സലാഹ് 


മകൾ 


58 


2 


മകൻ 


53 


നയീം പെരുവൻകുഴിയിൽ 
ഫൈസൽ പെരുവൻകുഴിയിൽ 


6 


56 


3 


50 


>> 


7 


54 


4 


സമീർ ബാബു 


45 


മുട്ടേങ്ങാടൻ ലൈല 
ഷഫീക്ക് റഹ്മാൻ മുട്ടേങ്ങാടൻ മകൻ 
സക്കീർ മുട്ടേങ്ങാടൻ 
മുഹമ്മദ് സലീം . എം . 


8 


52 


9 


17-6-2020 - 


>> 


മേൽപ്പറ ഞ്ഞ വരെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ് . 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


മരണപ്പെട്ടു 
മേൽപ്പറ ഞ്ഞ വരെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ് . 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


( 2 ) 


റഫ് . ഇ1-3734 / 2021 . 


2021 ജൂലൈ 27 . 


താലൂക്കാഫീസ് , 
ഏറനാട് . 


( ഒപ്പ് ) 
തഹശീൽദാർ , 


തിരുത്തൽ പരസ്യം 


മലപ്പുറം ജില്ലയിൽ ഏറനാട് താലൂക്കിൽ പൂക്കോട്ടൂർ 
വില്ലേജിൽ പൂക്കോട്ടൂർ പി . ഒ . , പാണ ക്കാട് വീട്ടിൽ 
താമസിച്ചിരുന്ന കുഞ്ഞിബീവി എന്നവർ 4-4-2021 -ാം തീയതി 
മരണപ്പെട്ടിരിക്കുന്നു . ടിയാളുടെ അനന്തരാവകാശിയെ സ്ഥാപിച്ചു 
കിട്ടു ന്ന തി നു വേണ്ടി ടിയാളുടെ മകൻ അ ബ്ദു സ്സ മ ത് 
കൊണ്ടോട്ടിപ്പറമ്പൻ എന്നയാൾ ഈ ഓഫീസിൽ സമർപ്പിച്ച 
അപേക്ഷ യിൻ മേൽ അന്വേഷണം നട ത്തി യ തിൽ താഴ 
പറ യുന്നയാള അന ന്ത രാ വ കാ ശി യാ യി റിപ്പോർട്ട് 
ചെയ്യപ്പെട്ടിരിക്കുന്നു . 


പേര് 


പരേതയുമായുള്ള 


വയസ് 


നമ്പർ ഇ2-83112019 . 

2021 ആഗസ്റ്റ് 6 . 
12-11-2019 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 45 - ൽ 
( വാല്യം VIII , പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാഗത്തിൽ പേജ് നമ്പർ 10174 - ൽ പ്രസിദ്ധപ്പെടുത്തിയ 
ഇ2-8311 ; 2019 നമ്പർ പരസ്യത്തിൽ അനന്തരാവകാശികളായി 
ക്രമപ്പെടുത്തിയതിൽ ക്രമ നമ്പർ 6 “ പസന്ന മോഹൻദാസ് 
മരുമകൾ ' ' എന്നത് “ പ്രസന്ന മോഹൻദാസ് - മരിച്ച മകന്റെ 
ഭാര്യ ” എന്നും കമ നമ്പർ 7 “ അതുൽ മോഹൻ ദാസ് - 
മരുമകൻ ” എന്നത് “ അതുൽ മോഹൻദാസ് - മരിച്ച മകന്റെ 
മകൻ ' ' എന്നും കമ നമ്പർ 8 ' അമിത് മോഹൻ ദാസ് - 
മരുമകൻ ” എന്നത് “ അമിത് മോഹൻദാസ് - മരിച്ച മകന്റെ മകൻ ' 
എന്നും തിരുത്തി വായിക്കേണ്ടതാണ് . 


ബം 


അബ്ദുസ്സമത് കൊണ്ടോട്ടിപ്പറമ്പൻ മകൻ 


56 


4 


മേൽപ്പറഞ്ഞയാളെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ് . 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
ഏറനാട് . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


235 


Salim A. 


Gaz . No. 33 / 2021 / DTP ( CLT ) . 

Digitally signed by Salim A 
Date : 2021.09.25 14:06:12 
+ 05'30 ' 


